Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg . No . രജി. നമ്പർ 
KL /TV ( N )/634 /2012- 14 


, 
കGOVERN 


- 


പ് 


ക്കാർ. 


രള സർജിക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM , TUESDAY 


No. 


12th March 2013 

2013 മാർച്ച് 12 
21st Phalguna 1934 
1934 ഫാൽഗുനം 21 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 


ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം ( ഹാജർ: എ . ഗോപകുമാർ ) 
നമ്പർ ബി. 3626 / 2012 . 

2012 ജൂ ലൈ 19. 
വിഷയം: - പട്ടിക വർഗ്ഗ സമു ദാ യാ യ ഗ മാ യ 

- ശ്രീമതി വിജയമ്മയുടെഭൂമി അന്യാധീന 

പെട്ടത് സംബ ന്ധിച്ചുള്ള പരാതി 

സംബന്ധിച്ച് : 
വായന : - 1. ശ്രീമതി വിജയമ്മ, ഹരിജൻ കോളനി 

ബ്ളോക്ക് നമ്പർ 14 , പുന്നപ്ര വില്ലേജ് 
എന്ന കക്ഷിയുടെ 23 - 4 - 2012 - ല 
അപേക്ഷ . 


അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്ര വില്ലേജിൽ ഹരിജൻ 
കോളനി ബ്ളോക്ക് നമ്പർ 14- ൽ പട്ടിക വർഗ്ഗ സമുദായാംഗമായ 
ദാമോദരൻ മകൾ വിജയമ്മ " The Kerala Scheduled Tribes 
(Restriction on Transfer of Lands and Restoration of 
alienated Lands) Act 1975 , Section - 6 പ്രകാരം അന്യാധീന 

പ്പെട്ട ഭൂമി തിരികെ ലഭിക്കുന്നതിനു സമർപ്പിച്ച അപേക്ഷയിൽ 
വായന ( 2 ) പ്രകാരം പുന്നപ് വില്ലേജാഫീസർ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകയുടെ പിതാവായ ദാമോദരന്റെ 
പേരിലുള്ള പുന്നപ്ര വില്ലേജിൽ ബ്ളോക്ക് 12 - ൽ റീസർവേ 
26/2- ൽ പ്പെട്ട 3.90 ആർസ് വസ്തുവിൽ 01.95 ആർസ് വസ്ത 
ദാമോദരന്റെ വിധവയായ ശ്രീമതി തങ്കമ്മയുടെ പേരിൽ 5007 
നമ്പർ തണ്ട് പേ രി ലേക്കും ബാക്കി നിൽപ്പ് 01. 95 ആർ സ് 
വസ്ത ദാമോദരന്റെ മകനായ ശ്രീ . ബാബുജിയുടെ പേരിൽ 
5006 നമ്പർതണ്ടപ്പേരിലേക്കും പോക്ക് വരവ് ചെയ്തിട്ടുള്ളതാണ്. 

ശ്രീ . ബാബുജിയുടെ പേരിലുള്ള 5006 നമ്പർതണ്ടപ്പേരിൽ 
( റീ സർ വ്വ 2 6 / 2 - 1 ) നിന്ന് 00 . 61 ആർ സ് വസ്തു വും 
ശ്രീമതി തങ്കമ്മയുടെ പേരിലുള്ള 5007 നമ്പർതണ്ടപ്പേരിൽ 


2. പുന്നപ്ര വില്ലേജാഫീസറുടെ23 -6- 2012 - ലെ 

5422 / 12 നമ്പർ റിപ്പോർട്ട്. 


(റീസർവേ 26 /2 ) ആകെയുള്ള 01.95 ആർസ് വസ്ത്രവും 
അപേക്ഷ കയുടെ പേരിൽ യഥാ ക്രമം 5759, 6169 എന്നീ 
തണ്ടപ്പേരുകളിലേക്ക് 5 - 12 - 2003 - ലെ വിപിവി.214 / 2003 പ്രകാരം 

പോക്ക് വരവ് ചെയ്തിട്ടുള്ള താ ണ് . ഇവ ഒന്നായിക്കിടപ്പ് 
വസ്തുക്ക ളാ ണ്. ഇവ യിൽ 6169 നമ്പർ തണ്ട പേരിലുള്ള 
റീസർവ്വേ 26/ 2 - ൽ പ്പെട്ട 01.95 ആർസ് വസ്ത 27 - 10 -2006 - ലെ 
വില്ലേജ് പോക്ക് വരവ് നമ്പർ 27 6 / 2 0 06 പ്രകാരം 
തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ 
തിരുമല വില്ലേജിൽ വലിയവിള മുറിയിൽ മൈതി നഗറിൽ 
സി . 15 / 4 രാജ ഗിരി വീട്ടിൽ എ . എൽ. രാജൻ ഭാര്യ 
ശീമതി ഗിരി ജാ കു മാ രിയുടെ പേരിൽ 69 97 നമ്പർ 
തണ്ട പ്പേരിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ള താ ണെ ങ്കിലും 
ടി റീസർവേ 26/ 2 - ൽപ്പെട്ട 01.95 ആർസ് വസ്തുവുംറീസർവേ 
26 / 2 - 1 - 1 - ൽപ്പെട്ട 0 . 61 ആർഎസ് വാസ് തു വും ഉൾപ്പടെ 
ഒന്നായിക്കിടപ്പ് 02. 56 ആർ സ് വാസ് തു ഇപ്പോഴും 
അപേക്ഷകയുടെ കൈവശത്തിലും അനുഭവത്തിലുമാണെന്ന് 
വായന (2 ) പ്രകാരം പുന്നപ്ര വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെടുന്ന ഉള്ളാട സമുദായത്തിൽ 
പ്പെടുന്ന ശ്രീമതി വിജയമ്മയുടെ പേരിൽ പുന്നപ്ര വില്ലേജിൽ 
റീസർവ്വേ 26/2- ൽപ്പെട്ട 01.95 ആർസ് പുരയിടം പട്ടിക വർഗ്ഗ 
വിഭാഗങ്ങൾക്ക് നിലവിൽ ലഭിക്കേണ്ട ഭൂമിപരിരക്ഷ ലഭിക്കാത്ത 
തര ത്തിലാണ് പോക്ക് വരവ് അനു വാദിച്ചിട്ടുള്ളത് എന്ന് 
കാണുന്നു . മേൽ സാഹചര്യത്തിൽ പുന്നപ്ര വില്ലേജാഫീസർ 
27 - 10 - 2006 - ന് അനുവദിച്ച 276 / 06 -ാം നമ്പർ പോക്ക് വരവ് 
ഇതിനാൽ താത്ക്കാലികമായി റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . ഈ 
ഉത്തരവിനെതിരെ ബന്ധപ്പെട്ട കക്ഷികളിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ ഉത്തരവ് കൈപ്പറ്റി 15 
ദിവസത്തിനകം ആക്ഷേപം രേഖാമൂലം ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ആക്ഷേപങ്ങൾ ഇല്ല . 
എന്ന നിഗമനത്തിൽ ഈ ഉത്തരവ് സ്വീകരിക്കുന്നതാണെന്ന് 
കൂടി ഉത്തരവാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
ആലപ്പുഴ. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


